Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ്വ 


13th March 2012 

2012 മാർച്ച് 13 
23rd Phalguna1933 
1933 ഫാൽഗുനം 23 


വാല്യം 57 


നമ്പർ 


PART III 


Health Services Department 


TENDER NOTICE 
No . S3 /10778/ 2011. 

16th February 2012 . 
Sealed tenders in the prescribed forms are invited for 
the Repair of Deep Freezer (- 80 Degree ) to Government 
Medical College Hospital, Kozhikode. 

Superscription tender number should be specifically 
noted as S3/ 10778/ 2011 . 

- Price of tender (in duplicate ) ST ( Cash only/ Money 
Order) - 338. 

Date and time of closing of sale of tender form 
22 -3 - 2012 at 3 p . m . 

Date and time for receipt of tender 
23 - 3 - 2012 at 5 p . m . 

Date and time for opening of tender 
24 - 3- 2012 at 12 Noon. 


ത്രിയിലേക്ക് 80 ഡിഗ്രി ഡീപ്പ് ഫീസർ റിപ്പയർ ചെയ്യുന്നതിന് 
നിശ്ചിത ഫോറത്തിൽ സീൽ ചെയ്ത ടെറുകൾ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . 

- ടെർ അയയ് ക്കു ന്ന ക വ റി നു മു ക ളിൽ നമ്പർ 
എസ്3 / 10778/ 2011 എന്ന് കാണിച്ചിരിക്കണം. 

ടെർ ഫോറത്തിന്റെ വില ( ടാക്സ് അടക്കം) - 338. 

ടെർ ഫോറം വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 22 - 3 - 2012 , 3 മണി. 


- ടെർ കിട്ടേ അ വ സാന തീയതിയും സമയവും 
23 - 3 - 2012, 5 മണി. 


- ടെർ പൊളിക്കുന്ന തീയതിയും സമയവും 24 - 3 - 2012 , 
ഉച്ചയ്ക്ക് 12 മണി. 

- ടെറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേ അവ 
സാന തീയതി 31- 3- 2013 . 


ടെർ ഫോറം കിട്ടുന്നതിനും പൂരിപ്പിച്ച് അയയ്ക്കേ തുമായ 
വിലാസം സൂപ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപ 
തി , കോഴിക്കോട്. 


Date up to which rates are to be firms— 31- 3 - 2013 . 

Address of Officer from whom tender forms are 
to be obtained and whom tenders are to be sent 
The Superintendent, Medical College Hospital, Kozhikode- 8 . 


Government Medical College Hospital, 
Kozhikode. 


| ( Sd.) 
Superintendent. 


ദർഘാസ് പരസ്യം 


കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപ 


16 


KERALA GAZETTE 


നമ്പർ ബി2/ 4439/ 2012 . 


2012 ഫെബ്രുവരി 23. 


1. പരസ്യ ബോർ ഡു കൾ നിർമ്മിക്ക ൽ - 12, 000 

( 25 മുതൽ 30 എണ്ണംവരെ). ച്ഛ് 
2 , പരസ്യ ബോർഡുകൾ സ്ഥാപിക്കൽ - 24 , 000 

( ര് സ്ഥലങ്ങളിൽ). 


ആകെ 


3 6 , 0 0 0 


-- ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുകവലി പ 
ാടില്ല എന്ന പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാവ 
ശ്യമായ പരസ്യ ബോർഡുകൾ നിർമ്മിച്ച് അവ സ്ഥാപിക്കു 
ന്നതിനുവേിമുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ അടക്കംചെയ്ത് കവറിനു മുകളിൽ “പുക 
വലി പാടില്ല , പരസ്യ ബോർഡുകൾ സ്ഥാപിക്കൽ എന്നിവ 
ചെയ്യുന്നതിനുള്ള ദർഘാസ് പരസ്യം 2011 - 2012 എന്ന്ആലേ 
ഖനം ചെയ്യേ തും ജില്ലാ മെഡിക്കൽ ഓഫീസർ ( ആ രോ 
ഗ്യം ), സിവിൽ സ്റ്റേഷൻ പി . ഒ ., കണ്ണൂർ- 670 002 എന്ന 
വിലാസത്തിൽ അയക്കേതുമാണ്. ഓരോ ഇനത്തിന്റെയും 
നിരക്ക്, നികുതി, മറ്റുള്ളവ എന്നിവ രേഖപ്പെടുത്തേതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില : 

അ ൽ - 300 + 12.5 % വാറ്റ്. 

പകർപ്പ് - 150 + 12.5 % വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയതിയും 
സമയവും 19 - 3- 2012മുതൽ20 - 3 - 2012 വൈകുന്നേരം 3.30 വരെ. 


- ദർഘാസ് ഫോറം ലഭിക്കുന്നതിന് മുകളിൽ പറഞ്ഞ 
വിലാസത്തിൽ രൊക്കം പണം അടച്ച് അപേക്ഷിക്കേ തും 
പ്രസ്തുത ഫോറത്തിൽ മാത്രം ദർഘാസുകൾ സമർപ്പി 
ക്കേതുമാകുന്നു . ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കു 
കൾ, ഡ്രാഫുകൾ, പോൽഓർഡറുകൾ എന്നിവ സ്വീക 
രിക്കുകയോ, വി. പി. പി. ആയി അയച്ചുതരികയോ ചെയ്യാവു 
ന്നതല്ല. 


- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമ 
യവും 21- 3-2012 മുതൽ 22 -3-2012 , 2 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22 - 3- 2012 
വൈകുന്നേരം 3 മണി. 
- നിരക്ക് നിലവിലുാകുന്ന തീയതി - 31- 3- 2012. 

പരസ്യ ബോർ ഡു കൾ നിർമ്മിച്ച് സ്ഥാപി ക്കുന്ന 
കാല യളവ് - ദർഘാസ് നിജപ്പെടുത്തി അറിയിപ്പ് ലഭിച്ച് 
5 ദിവസത്തിനകം. 

- ദർഘാസ് സംബന്ധിച്ച വിശദവിവരങ്ങൾ ഓഫീസ് പ് 
വർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവു ന്ന താ ണ്. 
ഗവൺമെന്റ് ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാണ്. 


പുക വലി പാടില്ല എന്ന പരസ്യ ബോർഡു കൾ 
നിർമ്മിക്കുന്നതും അവ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട 
വിശദ വിവരങ്ങൾ ഈ ആഫീസിലെ ജില്ലാ മാസ് മീഡിയ 
ആഫീസർ, സി സെക്ഷൻ എന്നിവിടങ്ങളിൽനിന്ന് പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 
ഉദ്ദേശ അടങ്കൽ തുക: 


ജില്ലാ മെഡിക്കൽ ഓഫീസ് 
(ആരോഗ്യം), 
കണ്ണൂർ. 


( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ ആഫീസർ 

(ആരോഗ്യം). 


